Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL /TV ( N )/634/ 2012-14 


GOVERNS 


ം 


l 


കേ 


ാർ 


രള സർക് 
INMENT OF 


KERALA 


tl cf Kk delv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 ) 


നമ്പർ 


2014 ഡിസംബർ 2 
2nd December 2014 

1190 വൃശ്ചികം 16 
16th Vrischikam 1190 
1936 അഗഹായനം 11 . 
11th Agrahayana 1936 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 
MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 


- നടപടിക്രമം 
( ഹാജർ : ശ്രീ . കെ . ഗോപാലൻ) 


(1) 


നമ്പർ ജെ - 12936/ 2013 / ഡി. ഡിസ് (1). 


2014 ഒക്ടോബർ 21. 


വിഷയം - എം .എൽ.ആർ. നിയമം- തിരൂരങ്ങാടി താലൂക്ക് 

തേഞ്ഞിപ്പലം വില്ലേജ് റി. സി 120 /2ൽ പ്പെട്ട 
6. 53 ആർസ് നി . കെ . ഭൂമി- പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നത്- അനുമതി നൽകി 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1. ശ്രീ . മാങ്കാ വിൽ പത്മ കു മാർ S / o 

പത്മ നാ ഭൻ നായർ, തേഞ്ഞിപ്പലം 

എന്ന വരുടെ അപേക്ഷ . 
2. തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

25 - 2 - 2014 - ലെ ജി2 - 364 / 2014 നമ്പർ 
റിപ്പോർട്ട്. 


അപേക്ഷാഭൂമി പര പ്പ ന ങ്ങാടി സബ് രജി സ് ടാർ 
ഓഫീസിലെ 1972 - ലെ 2074 -ാം നമ്പർ ഭാഗപതാധാരപ്രകാരം 
വടക്കെതൊടി മാവൂട്ടി മകൾ വെകൊളത്ത് ദേവകി എന്നവർക്ക് 
കാണാ വ കാ ശ മായി സിദ്ധിച്ചതും പര പ്പ ന ങ്ങാടി ലാന്റ് 

ടബ ണ ലിന്റെ 1- 12 - 1979 - ലെ 656 / 1979 -ാം നമ്പർ 
കയസർട്ടിഫിക്കറ്റ് പ്രകാരം സർവെ 304/3 - ൽപ്പെട്ട 21 1/4 സെന്റ് 
സ്ഥലം വെകൊളത്ത് ദേവകി എന്ന വർക്ക് പതിച്ച് 
കിട്ടിയിട്ടുള്ളതും മേൽപ്പറഞ്ഞ വെകൊളത്ത് ദേവകി എന്നവരോട് 
തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 1985 - ലെ 1892 -ാം 
നമ്പർ ആധാരപ്രകാരം കറപ്പൻ എന്നവർ തീരുവാങ്ങിയതും, 
ടിയാളുടെ 109 / 13 നമ്പർ മുക്ത്യാർ പ്രകാരം ക്രയവികയാധി 
കാരം സിദ്ധിച്ച ഭുവനേശ്വരി എന്ന വർ എഴുതി കൊടുത്ത 
11- 10 - 2013 ലെ 5210 / 2013 -ാം നമ്പർ ജന്മം തീരാധാരപ്രകാരം 
മാങ്കാവിൽ പത്മകുമാർ എന്നയാൾക്ക് തീരുസിദ്ധിച്ചതുമാണ്. 
അപേക്ഷാഭൂമി റിസർവ്വ യ്ക്ക്മുമ്പ് എ രജിസ്റ്റർ പ്രകാരം 
304/ 3 - ൽ ഉൾപ്പെട്ട തും , നി . കെ . പാറ എന്നും 
റിസർവെയ്ക്ക് ശേഷം ബ്ലോക്ക്- 3, റി . സ . 120 / 2 - ൽപ്പെട്ടതും 
അഡീഷണൽ തഹശീൽദാരുടെ കെ1- 8467 / 13 നമ്പർ ഉത്തരവ് 
പ്രകാരം നി. കെ . പാറ എന്ന് മാറ്റം വരുത്തിയിട്ടുള്ള തു 
മാണെന്നും കൈവശം പരിശോധിച്ചതിൽ 6.53 ആർസ് ഭൂമി 

കൈവശമുള്ളതായും മുൻ കൈവശക്കാരായ വെങ്കൊളത്ത് 
ദേവകി എന്നവരുടെ പേരിൽ ഒ. ബി . ടി. ഇനത്തിൽ നികുതി 
അടച്ച് വരുന്നതായും 2 -ാം നമ്പർ കണക്കിലും, 7 -ാം നമ്പർ 
കണക്കിലും മുൻ കൈവശക്കാരനായിരുന്ന കറപ്പൻ എന്ന 


- തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റി. സ . 120 /2,- ൽ 
പ്പെട്ട 6. 53 ആർസ് നി . കെ ഭൂമി എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
ക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി 
അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാർ 
മുഖേന അന്വേഷണം നടത്തുകയും, തഹശീൽദാർ സൂചന 
(2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


- (2 ) 


നമ്പർ ജെ - 13967/ 2013/ ഡി. ഡിസ് (1). 


2014 ഒക്ടോബർ 23. 


വിഷയം : - എം .എൽ.ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

തൃപ തോട് വില്ലേജ് റി. സ 97 / 3 - ൽപ്പെട്ട 
43 സെന്റ് സി . കെ . ഭൂമി- പട്ട യ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നത്-അനുമതി നൽകി ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - 1. ശ്രീ . എടശ്ശേരി അഹമ്മദ്കുട്ടി ( ലേറ്റ്) മക്കൾ 

ബീരാവുണ്ണിമുതൽപേരുടെ അപേക്ഷ . 
2. തിരൂർ അഡീഷണൽ തഹ ശീൽദാരുടെ 

15 - 11 - 2013 - ലെ ബി6- 11311 / 2 009 നമ്പർ 
റിപ്പോർട്ട്. 


തിരൂർ താലൂക്ക്,തൃപ്രങ്ങോട് വില്ലേജ് റി. സ . 97/3 - ൽപ്പെട്ട 
43 സെന്റ് നി . കെ ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന 
(1 ) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി 
അപേക്ഷയിൻമേൽ തിരൂർ അഡീഷണൽ തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും, തഹശീൽദാർ സൂചന (2) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


പേരിൽ അടവുള്ളതായും ടി ഭൂമി പഞ്ചായത്തിൽ നിക്ഷി 
പ്തമായ ഭൂമിയല്ലെന്നും അപേക്ഷാഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റുന്നതിന് അയൽ കൈവശക്കാരുടെ സമ്മതപത്രം ലഭിച്ചിട്ടു 
ണ്ട 

ന്ന ; o 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. അപേക്ഷാവസ്ത 
യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് സർവെ നമ്പർ 304 /3- ൽ 
( റി. സ . 120/ 2 ) ആണെന്നും അപേക്ഷ പരിഗണിക്കാവുന്നതാ 
ണെന്നും തഹശീൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 
-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് നൽകുകയും 
7 - 5- 2014 - ന് അപേക്ഷകനു വേണ്ടി ബന്ധു ബാലകൃഷ്ണൻ 
ഹാജരാകുകയും ചെയ്തു . 2074 / 1972, 5210 / 13, 1892 / 85 എന്നീ 
നമ്പർ ആധാരങ്ങൾ ഹാജരാക്കി. അപേക്ഷകൻ ഹാജരാക്കിയ 
5210 / 2013 നമ്പർ ആധാരപ്രകാരം അപേക്ഷകന് തേഞ്ഞിപ്പലം 
റി . സ . 120/ 2 ൽ 6. 53 ആർസ് ഭൂമി കൈവശ മു ള്ള തായി 
കാണുകയുണ്ടായി. 

- 9 - 6 - 2014 - ന് സ്ഥലം നേരിൽ പരി ശോ ധിച്ചു . സ്ഥല 
പരിശോ ധ ന യിൽ അപേക്ഷ പ്രകാരമുള്ള 16 സെന്റ് ഭൂമി 
ചുറ്റു മതിൽ കെട്ടി പച്ചക്ക റികൾ, വാഴ എന്നിവ കൃഷി 
ചെയ്തിട്ടുള്ളതായി കാണുകയുണ്ടായി. അപേക്ഷാഭൂമിയുടെ 
തെക്കും, പടിഞ്ഞാറും ഭാഗങ്ങളിൽ റോഡും, വടക്കു ഭാഗം 
സജി ജയിംസ് എന്നയാളുടെ വീട് നിൽക്കുന്ന സ്ഥലവും 
കിഴക്ക് അബ്ദുൾസത്താർ എന്നവരുടെ വീടുള്ള സ്ഥലവു 
മാണെന്നും അപേക്ഷാഭൂമി അപേക്ഷകന്റെ കൈവശത്തി 
ലാണെന്നും സ്ഥലപരിശോധനയിൽ വ്യക്തമാവുകയുണ്ടായി. 

- സ്ഥല പരിശോധനയുടെ യും തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ് റീ . സ . 304 /3 ( പഴയ റി. സി. 120 / 2 )- ൽ പ്പെട്ട 
6 .53 ആർ സ് സി . കെ . ഭൂമി അപേക്ഷകനാ യ 
ശ്രീ . മാങ്കാവിൽ പത്മകുമാർ s/o പത്മനാഭൻ നായർ, തേഞ്ഞിപ്പലം 
എന്നവരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്തു നൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 29 - 7 -2014 - ലെ 
30 / 2014 നമ്പർ കേരള ഗസറ്റിലും ( പേജ് 4213 ) താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, 
കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും പരസ്യപ്പെടുത്തിയിരുന്നു. 
വെ ങ്കിലും ആരുംതന്നെ ആക്ഷേ പമോ അ വ കാ ശ മോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല. 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക് 
തേഞ്ഞിപ്പലം വില്ലേജ് ബ്ലോക്ക് 3- ൽപ്പെട്ട റി . സ . 304/ 3 
( പഴയ റി . സ . 120 / 2 ) ൽപ്പെട്ട 6 .53 ആർസ്. നി . കെ . ഭൂമി 
അപേക്ഷകനായ മാങ്കാവിൽ പത്മകുമാർ s/ o പത്മനാഭൻനായർ, 
തേഞ്ഞിപ്പലം എന്നവരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

-- തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തുന്നതിനും, അ പേ ക്ഷകനിൽനിന്നും കുടി ശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


- തിരൂർ താലൂക്ക്, തൃപ്രങ്ങോട് വില്ലേജ്, തൃപ്രങ്ങോട് 
ദേശത്ത്, എടശ്ശേരി അഹമ്മദ്കുട്ടി എന്നയാൾ പൂർവ്വീകമായി 

കൈവശംവെച്ച് വന്നിരുന്നതും, ടിയാന്റെ മരണശേഷം ഭാര്യ 
ആയിശുമ്മയും മക്കളായ ബീരാവുണ്ണി മുതൽ 8 പേർ ചേർന്ന് 
2136/ 94 നമ്പർ ഭാഗപ്രതാധാരപ്രകാരം കൈവശംവെച്ച് വരുന്നതു 
മാണ്. അപേക്ഷാഭൂമിയെന്നും, ടി ഭൂമി എ - രജിസ്റ്റർ പ്രകാരം 
നികുതി കെട്ടാത്ത കുളമായി കിടക്കുന്നതാണെന്നും, ടി ഭൂമി 
പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലെന്ന് കാണിച്ചുള്ള സാക്ഷ്യപത്രം 
തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകിയിട്ടുണ്ടെന്നും 
അപേക്ഷ പരിഗണിക്കാ വു ന്ന താ ണെന്നും തഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമി യിൽ അവകാശം തെളിയിക്കു ന്ന തിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാകു ന്ന തിന് അപേക്ഷ കർക്ക് നോട്ടീസ് 
നൽകുകയും 3 - 1 - 2014 - ന് അപേക്ഷകർ ഹാജരാകുകയും 
കൊടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 2136/ 94 നമ്പർ 
ആധാരം ഹാജരാക്കുകയുമുണ്ടായി. 14 -3 - 2014 - ന് സ്ഥലം 
പരിശോധിച്ചു . 

അപേക്ഷ പ്രകാരമുള്ള നി . കെ . കുളത്തിന്റെ ഒട്ടളവ് 
വില്ലേജ് റിക്കാർഡ് പ്രകാരം 43 സെന്റാണെന്നും, എന്നാൽ 
നില വിൽ സുമാർ 20 സെന്റ് മാതമാണ് കുളമായി 
നില നിൽക്കു ന്നതെന്നും, ഈ കുളത്തിന്റെ ബാക്കി ഭാഗം 
തൂർത്ത് തെങ്ങുകൾ വെച്ച് നിലയിലാണെന്നും, അപേക്ഷകർ 
കൃഷിക്കാവശ്യമായ വെള്ളം എടുക്കുന്നത് ഈ കുളത്തിൽ 
നിന്നാണെന്നും, ഇതിന്റെ മൂന്ന് ഭാഗവും അപേക്ഷകരുടെതന്നെ 
ഭൂമിയാണെന്നും സ്ഥലപരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 2136/ 94 
- നമ്പർ ഭാഗപതാധാര പ്രകാരം ( ബി - പട്ടിക ) 17 സെന്റ് 


- ആധാരത്തിലെ രണ്ടാം നമ്പരുകാരനായ പരീക്കുട്ടിക്ക് 
സ്വന്തമായി അവകാശപ്പെട്ടതും ബാക്കി ഭാഗം കുളത്തിൽനിന്ന് 
1 മുതൽ 5 കൂടി നമ്പകാർക്ക് കൃഷിക്കായി വെള്ളമെടുക്കുന്ന 
തിന് അവകാശമുള്ളതായും കാണുന്ന കൂടാതെ ടി കുളത്തിന്റെ 
ചുറ്റുഭാഗവും അപേക്ഷകരുടെതന്നെ ഭാഗപതാധാരത്തിൽപ്പെട്ട 
ഭൂമികളാണെന്ന് സ്ഥല പരിശോ ധ ന യിൽ വ്യക്ത മാവു ക 
യു ണ്ടാ യി . ടി സ്ഥലം പഞ്ചാ യ ത്തിൽ നിക്ഷിപ് ത മാ യ 
ഭൂമിയല്ലെന്ന് കാണിച്ച് 9-7- 2009- ന് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് 
സെക്രട്ടറി സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. 

- സ്ഥലപരിശോധനയിൽ അപേക്ഷക്കാസ്പദമായ 43 സെന്റ് 
ഭൂമിയിൽ 17 സെന്റ് പരീക്കുട്ടിയുടെ പേരിലും, ബാക്കിവരുന്ന 
26 സെന്റ് ബീരാവുണ്ണിമുതൽ അഞ്ച് ആളുടെ പേരിലും 
നില നിൽക്കു ന്ന തായി വ്യക്ത മാ വുക യു ണ്ടാ യി . കൂടാതെ 
പരീക്കുട്ടിയുടെ ഓഹ രി യി ലേക്ക് നീക്കിയ 17 സെന്റും 
അവകാശികളായ ബീരാവുണ്ണിമുതൽ പേർക്ക് കുട്ടവകാശമുള്ള 
26 സെന്റിൽ നില വിലുള്ള കുളവും അപേക്ഷ കർക്ക് 
തുല്യാവകാശത്തിലുള്ളതാണെന്നും, പ്രസ്തുത കുളത്തിന്റെ 
തൽസ്ഥിതി നില നിർത്തുമെന്നും കാണിച്ച് അപേക്ഷ കർ 
സത്യപ്രസ്താവന നൽകിയിട്ടുണ്ട്. 

സ്ഥല പരിശോധനയുടെയും തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, 
തൃപ്രങ്ങോട് വില്ലേജ് റീ . സ . 97/ 3- ൽപ്പെട്ട 43 സെന്റ് സി . കെ . 
ഭൂമി അപേക്ഷകരായ ശ്രീ . എടശ്ശേരി അഹമ്മദ്കുട്ടി ( ലേറ്റ്) 
മക്കൾ ബീരാവുണ്ണി, പരീക്കുട്ടി, മൊയ്തീൻകുട്ടി, മുഹമ്മദ് 
ഷാഫി, അബ്ദുൾറസാക്ക് കൂടി, തൃപ്രങ്ങോട് എന്നവരുടെ 
പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
രജി സ്റ്റർ ചെയ്തു നൽകു ന്ന തി നെ തിരെ ആക്ഷേ പ ങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 8- 7-2014 - ലെ 27/ 2014 നമ്പർ 
കേരള ഗസറ്റിലും ( പേജ് 4127), താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, കൃഷിഭ വൻ നോട്ടീസ് 

ബോർഡുകളിലും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരും 
തന്നെ ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 


മേൽ സാഹ ചര്യ ത്തിൽ തിരൂർ താലൂക്ക് 
തൃപ്രങ്ങോട് വില്ലേജ് റി . സ . 97/ 3 - ൽപ്പെട്ട 43 സെന്റ് നി . 

കെ . ഭൂമിയിൽ 17 സെന്റ് ഭൂമി എടശ്ശേരി പരീക്കുട്ടിക്ക് സ്വന്ത 
മായും ബാക്കി 26 സെന്റ് ഭൂമി ( കുളമായി കിടക്കുന്നതടക്കം) 
അപേക്ഷ ക രായ എടശ്ശേരി അഹമ്മദ്കുട്ടി ( ലേറ്റ്) മക്കൾ 
ബീരാവുണ്ണി മുതൽ പേർക്ക് കൂട്ടായും എം .എൽ. ആർ.ആക്റ്റ് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

- തിരൂർ തഹശീൽദാർ, ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും, അപേക്ഷകനിൽനിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ട 
തുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


